| Regn . No. KERBIL / 2012/ 45073 

- dated 5 - 9 -2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


- duled 5:9:2012 win RNI 


Reg . No. രജി. നമ്പർ 
KL /TV( N )/634/2012 -14 


GOVERNN 


വ 


കര 


രള സർക്ക 
VMENT OF 


കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


23rd July 2013 
2013 ജൂലൈ 23 
1st Sravana 1935 
1935 ശ്രാവണം 1 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


- | 30 


വാല്യം 2 


നമ്പർ 


PART III 
Education Department 


വിജ്ഞാപനം 


- (2) 


നമ്പർ റ്റി. എക്സ് 


. 4/ 3701/ 2013. 


2013 ജൂൺ 26. 


നമ്പർ റ്റി. എക്സ് 


. 11/ 4461/ 2013. 


2013 ജൂൺ 21. 


- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2007 നവം ബർ 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷ യിൽ കണ്ണൂർ സർക്കാർ പോളി ടെ ക് നി ക്ക് 
കോളേജിൽനിന്നും 84021206 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമാൻ മുഹമ്മദ് സജീർ, കെ . കെ . എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


സാങ്കേതിക പരീക്ഷാ കൺ ടാ ളർ 2000 ഏപ്രിൽ 
മാസത്തിൽ നട ത്തിയ ആട്ടോമൊബൈൽ ഡിപ്ലോമ 
പരീക്ഷയിൽ വെണ്ണിക്കുളം ഗവൺമെന്റ് പോളിടെക്നിക്ക് 
കോളേജിൽ നിന്നും 3645 രജി സ്റ്റർ നമ്പർ ഉപകാരം 
പാസ്സായ ശീമാൻ ഷഫീസ്, ബി . എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരിക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുണ്ടെങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


23rd JULY 2013 ] 


EDUCATION DEPARTMENT 


74 


- (3) 


ഇനവിവരം 


നമ്പർ റ്റി. എക്സ് 


. 4/ 4249/ 2013. 


2013 ജൂൺ 26. 


അക്കേഷ്യ മരങ്ങൾ 

92 എണ്ണം. 
2. കശുമാവ് 

1 എണ്ണം. 
വിശദവിവരങ്ങൾക്ക് www. cet. ac .in എന്ന വെബ്സൈറ്റ് 
സന്ദർശിക്കുക. 


ലേല നിബന്ധനകൾ 


സാങ്കേതിക പരീക്ഷാ കൺ ട്രോ ളർ 2 002 ഏപിൽ 
മാസത്തിൽ നടത്തിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷ യിൽ മുട്ടം ഗവൺമെന്റ് പോളി ടെക് നി ക്ക് 
കോളേജിൽ നിന്നും 99 6514 രജി സ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമതി ജിജി വർഗീസ് എന്നവർക്ക് നൽകിയ 
ഡിപ്ളോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോ യിരിക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി. എക്സ് 


. 14 / 10267/2012. 


2013 ജൂ 


ലൈ 3. 


സാങ്ക തിക പരീക്ഷാ കൺ കോ ളർ 2000 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്ക് 
കോളേജിൽ നിന്നും 97 0873 രജി സ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമതി സുപിയ , ബി . എന്നിവർക്ക് നൽകിയ 
ഡിപ്ളോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരിക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


1. ക്വട്ടേ ഷ ൻ സമർപ്പിക്കു ന്ന വർക്കും ലേല ത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. ക്വട്ടേഷനോടൊപ്പം ? 5,000 

നിരതദ്രവ്യം ഡി . ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 
2 . 29-7- 2013 വൈകുന്നേരം 3 മണിക്കുശേഷം ലഭിക്കുന്ന 

ക്വട്ടേഷനുകൾ സ്വീകരിക്കുന്നതല്ല . 
3. ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 5,000 നിരതദ്രവ്യം 

കെട്ടിവയ്ക്കേണ്ടതാണ്. 
4. ക്വട്ടേഷൻ സമർപ്പിക്കുന്നവർ കവറിനു പുറത്ത് ലേല 
സൂചന നൽകുന്ന ക്വട്ടേഷൻ പരസ്യനമ്പർ വ്യക്തമായി 
രേഖപ്പെടുത്തണം. അല്ലാതെ ലഭിക്കുന്ന ക്വട്ടേഷൻ 

സ്വീകരിക്കുന്നതല്ല. 
- 5. ക്വട്ടേഷൻ സമർപ്പിച്ചതോ ലേലം വിളിച്ചതോ ആയ 

ഏറ്റവും വലിയ തുക പ്രിൻസിപ്പാളിന്റെ അംഗീകാര 
ത്തിന് സമർപ്പിക്കുന്നതും അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ 
14 . 5 ശത മാനം വിൽപ്പന നികുതി സഹിതം 
ഓഫീസിൽ അടച്ച് രസീത് കൈപ്പറ്റേണ്ടതുമാകുന്നു . 
അല്ലാ ത്ത പക്ഷം ടി വസ്തു മറ്റൊരു തീയ തിക്ക് 
പുനർലേലം ചെയ്യുന്നതായിരിക്കും. 
6. ലേല തീയതിക്ക് സർക്കാർ ഏതെങ്കിലും അവധി 

പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസത്തേക്ക് ലേലം മാറ്റി വയ്ക്കുന്നതാണ്. 
7. ലേല വസ്തുക്കൾ പരിശോധിക്കുന്നതിനായി കോളേജ് 

പ്രവൃത്തി ദിവസം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 
2 മണിവരെ സാർജന്റിനെ സമീപിക്കാവുന്നതാണ്. 
8. ലേലം ചെയ്യപ്പെട്ട വസ്ത ലേലം കൊണ്ട് വ്യക്തി 15 

പ്രവൃത്തി ദിവസത്തിനുള്ളിൽ സ്ഥാപനത്തിൽ നിന്നും 
നീക്കം ചെയ്യേണ്ടതാണ്. 
9. ലേലത്തെ സംബന്ധിച്ച് എന്ത് തീരുമാനം കൈക്കൊ 

ള്ളുന്നതിനും പ്രിൻസിപ്പാളിന് അധികാരം ഉണ്ടായിരിക്കു 
ന്നതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളറുടെ 
കാര്യാലയം, കൈമനം, 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

- ജോയിന്റ് കൺട്രോളർ. 


കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


ലേല പരസ്യം 


SHORT TENDER NOTICE 


നമ്പർ പി2/ 2396/ 2013 . 

2013 ജൂ ലൈ 4. 
തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് കാമ്പസ്സിൽ 
നിൽക്കുന്ന അക്കേ ഷ്യ , കശുമാവ് മരങ്ങൾ, ലേല നമ്പർ 
6/ പി2/ 2013 പ്രകാരം ലേലം ചെയ്യാൻ തീരുമാനിച്ചത്, പുതുതായി 
16 മരങ്ങൾ കൂടി ചേർത്ത് താഴെപ്പറയുന്ന തീയതിക്ക് പരസ്യ 
മായി ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. 

ലേല നമ്പർ - 6 / പി2 / 2013. 
ക്വട്ടേഷൻ സമർപ്പിക്കേണ്ട അ വ സാന തീയതിയും 
സമയവും 29 - 7 - 2013, 3 മണി. 


No . A5/ College Magazine/ 2012 -13 , 24th June 2013. 

Sealed tenders are invited for the Printing & Supply 
of College Magazine 2012-13 for 3 1,20,000 . 

The tenders should be superscribed “ Tender 
No. A5 /College Magazine / 2012 - 13 for the Printing & 
Supply of College Magazine” and addressed to the 
Principal, Government Victoria College, Palakkad -678 001. 
The filled in tenders should reach in this office on or 
before 3 - 8 -2013 , 2 p . m . Late tenders will not be considered 
under any circumstances . The tenders will be opened at 
3 p . m . on 3 - 8 - 2013 in the presence of such of the 
tenderers or their authorized representatives who may be 
present at that time. 


ലേല തീയതി 30 - 7 - 2013 രാവിലെ 11 മണി. 


ലേല സ്ഥലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് 
ട്രിവാൻഡ്രം, തിരുവനന്തപുരം. 


23rd JULY 2013 ] 


EDUCATION DEPARTMENT 


- 75 


| Intending tenderers may on application to 
"“ The Principal, Government Victoria College, 
Palakkad - 678 001 obtain the requisite tender form on 
which tenders should be submitted . Application for tender 
form should be accompanied by Money Order or cash 
remittance of 7 420 which is the price fixed for a form and 
which is not refundable. Tender forms are not transferable . 


വൈകി കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു കാരണ വശാലും 
- പരിഗണിക്കുന്നതല്ല. ടെണ്ടറുകൾ 3 - 8 - 2013 വൈകുന്നേരം 
3 മണിക്ക് ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ അവരുടെ 
അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


Sale of the tender forms will be closed at 12 Noon on 
3 -8 -2013 . Cheques, Postage Stamps, Demand Draft, Postal 
Order etc . will not be accepted towards the cost of tender 
form nor will be sent per V.P.P . Duplicate tender forms if 
required will be issued at 3 210 per copy. 


- താൽപര്യമുള്ളവർ ടെണ്ടർ ഫോറത്തിനായി "“ പ്രിൻസിപ്പാൾ, 
- ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്- 678 001 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ടെണ്ടർ ഫോറ ത്തിന്റെ വില യാ യി ൽ 42 0 ( 400 + 20 ) 
( നികുതിയടക്കം) അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
വില യാ തൊരുകാരണ വശാലും മടക്കി നൽകു ന്ന ത ല്ല . 
ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളത ല്ല . 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 3-8- 2013 ഉച്ചയ്ക്ക് 12 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില നേരിട്ട് 
അടയ്ക്കുകയോ മണിയോർഡറായി അയയ്ക്കുകയോ ചെയ്യാം. 
ഡാഫ് റ്റ്, ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പു കൾ മുത ലാ യ വ 
സ്വീക രി ക്കു കയോ വി . പി . പി . ആയി അയ യ് ക്കു കയോ 
ചെയ്യാവു ന്ന തില്ല . ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ 
ആയ തി ലേ ക്കായി 3 210 ( 8 ഇ രു ന്നൂറ്റി പത്ത്) കൂടി 
അയയ്ക്കേണ്ടതാണ്. 


പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലേക്ക് 
Y 1, 20 ,000 - ന് 2012 -13 വർഷത്തേക്ക് കോളേജ് മാഗസിൻ 
മുദ്രണം ചെയ്ത് നൽകുന്ന തിന് മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- ടെണ്ടറുകൾ ഉള്ളടക്കം ചെയ്ത് കവറിന്റെ പുറത്ത് 
“ ടെണ്ടർ നമ്പർ എ5/ കോളേജ് മാഗസിൻ 2012 - 13 എന്ന് 
രേഖപ്പെടുത്തേണ്ടതും “ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് വിക്ടോറിയ 
കോളേജ്, പാല ക്കാട് - 678 001 എന്ന വിലാ സ ത്തിൽ 
അയയ് ക്കേ ണ്ട തു മാ ണ്. ടെണ്ടറുകൾ 3 - 8 - 2013 ഉച്ചയ്ക്ക് 
2 മണിക്ക് മുമ്പായി കോളേജ് ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 


Govt. Victoria College, 
| Palakkad . 


( Sd.) 
Principal. 


